Reg . No . രജി. നമ്പർ 
KL / TV ( N )/12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


/ / 


GOVERNM 


കരള 


s 


. സർക്കാ 


VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


26th July 2011 
2011 ജൂലൈ 26 
4th Sravana 1933 
1933 ശ്രാവണം 4 


| 30 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Police Department 


ലേലപ്പരസ്യം 


( 2 ) 


(3) 


നമ്പർ ഇ .1/ 5867 / 08എം. 


2011 ജൂൺ 27 . 


3 .000 


7 .900 


-- മലപ്പുറം എം . എസ്. പി . യിലെ വിവിധ ക്യാമ്പുകളിൽ 
നിന്നും ശേഖരിച്ച് ഉപയോഗശൂന്യമായ പാത്രങ്ങൾ 6 - 8 - 2011 -ാം 
തീയതി പകൽ 11 മണിക്ക് എം . എസ്. പി ., മല പ്പുറം 
ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 


40. 500 


- 8 . 500 


8 . 000 


കമ 
നമ്പർ 


298. 000 


സാധനത്തിന്റെ തൂക്കം എണ്ണം 
പേര് 

(കിലോഗ്രാം) 
(2) 

(3) (4) 


11 . 000 


- (1) 


3. 700 


475. 800 


- 


28 


0 .400 


11 വട്ടപോണി (ചെമ്പ്) 
- 12 ഗോമുഖി (ചെമ്പ്) 

ഇഡ്ഡലി പാത്രം (ചെമ്പ്) 
ഡം വെസ്സൽ (ചെമ്പ്) 

ഫയിംഗ് പാൻ (ചെമ്പ്) 
മൂടി (ചെമ്പ്) 
17 ബക്കറ്റ് (പിത്തള) 
18 ഇഡ്ഡലി ചെമ്പ്( ചെറുത്) 
19 മുരുഢ (ചെമ്പ്) 

കോരിക (ചെമ്പ്) 
അണ്ടാവ് (ചെമ്പ്) 
സാമവാർ (ചെമ്പ്) 
പിത്തള പാത്രം 
കുണ്ടലി (ചെമ്പ്) 
കുടം (ചെമ്പ്) 
തംബാലം 

കുത്തുപോണി 
28 വട്ടചെമ്പ് ( അലൂമിനിയം) 


297.500 


0 . 900 


525. 950 


53. 000 


149. 600 


10.000 


80.500 


കമ്പനി റേഞ്ച് ചെമ്പ്പാത്രം 
2 വട്ട ചെമ്പ് (ചെമ്പ്) 

പ്ലാറ്റൂൺ പാത്രം (ചെമ്പ്) 
ചെമ്പ് ചരുവം ( ചെറുത്) 
-- പിത്തള പാത്രം 

വട്ടപോണി ചെമ്പ് 
- ഉരുളി വാർപ്പ് ബെൽ മെറ്റൽ 
-- കുട്ടകം (ചെമ്പ്) 
9 അരയടുക്ക്(ചെമ്പ്) 
10 ചെമ്പ് പാത്രം (ചെറുത്) 


5 .000 


16 . 600 


5 .000 


128.700 


4. 000 


11. 000 


2 .000 


14. 650 


2 . 000 


40 .500 


14. 350 


5th JULY 2011] 


POLICE DEPARTMENT 


(1) 


(2) 


29 ഢിച്ചി ( അലൂമിനിയം) 

50. 400 
30 കുടം ( അലൂമിനിയം) 

2 .400 
31 അണ്ടാവ് ( അലൂമിനിയം) 

4 . 000 
ഇഡ്ഡലി ചെമ്പ് ( അലൂമിനിയം) 9.900 
പുട്ടുകുടം, പുട്ടുകുറ്റി 

9 .500 
മൂടി ( അലൂമിനിയം) 

10 .200 
- ചായ കെറ്റിൽ അലൂമിനിയം 0 .800 
-- പ്ലെയിറ്റ് അലൂമിനിയം 

1.200 
37 മഗ്ഗ് അലൂമിനിയം 

1. 000 
കുടം ( അലൂമിനിയം ചെറുത്) 1.600 
ലാഢിൽ ( ഇരുമ്പ്) 

12 .300 
ചീനചട്ടി ( ഇരുമ്പ്) 

6. 500 
41 കണപ്പ് 

1.300 
42 മെസ്സ് ടിൻ 

207.900 
- പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി - 7, 000 (ഏഴായിരം ) ലേലദിവസം രാവിലെ 
ലേലസമയത്ത് ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


- കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിര പ്പെടുത്തി കൊടു ക്കു ന്നതും ടിയാൻ നിര ത ദ്രവ്യം 
ഒഴിച്ചുള്ള ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. 
ലേലത്തിൽ പങ്കെടുത്ത ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം 
ലേലം കഴിഞ്ഞാലുടൻ തിരിച്ച് നൽകുന്നതാണ്. ലേലം 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ച് ഒരാഴ്ചക്കുള്ളിൽ സ്വന്തം 
ചെലവിൽ മരം മുറിച്ചു മാറ്റേണ്ടതാണ്. 

ലേലം കൊണ്ട് വ്യക്തി മേൽ പ സ് താ വിച്ച ലേല 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതും പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യ ലേലം 
കൊണ്ട് വ്യക്തിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതുമാ 
യിരിക്കും. ലേലദിവസത്തിന് മുൻപുള്ള 5 പ്രവൃത്തി ദിവസങ്ങ 
ളിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ 
യുള്ള സമയങ്ങളിൽ അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം .) - ന്റെ 
സാന്നിദ്ധ്യത്തിൽ ലേല വസ്തുക്കൾ പരിശോധിക്കാവുന്നതാണ്. 

- യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക 
ന്ന തിനും അസ്ഥിര പ്പെടു ത്തു ന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


കമാണ്ടന്റിന്റെ ഓഫീസ്, 
മലബാർ സ്പെഷ്യൽ പോലീസ്, 
മലപ്പുറം. 


- ( ഒപ്പ്) 
കമാണ്ടന്റ്, എം .എസ്. പി . 


